Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. രജി. നമ്പർ 
KL/ TV (N )/12 / 2009 -2011 


VERNM 


ാർ 


VMENT OF 


tഷി 
त्यावर 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


24th November 2009 
| 2009 നവംബർ 24 


THIRUVANANTHAPURAM , TUESDAY 


No. 


46 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


3rd Agrahayana 1931 
1931 അഗ്രഹായനം 3 


PART III 
Fire Force Department 


ലേലം/ ടെണ്ടർ പരസ്യം 


നമ്പർ സി - 12320 / 2008. 


2009 ഒക്ടോബർ 22 . 


- കേരള ഫയർ ആന്റ് റെസ്ക് സർവീസസ് വകുപ്പിന് ഉപയോഗയോഗ്യമല്ലാത്തതും കൂത്തുപറമ്പ്, ഷൊർണ്ണൂർ ഫയർ 
ആന്റ്റെസ്ക് സ്റ്റേഷനുകളിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ പറയുന്ന വാഹനങ്ങൾ അവയുടെ നേരെ കാണിച്ചിരിക്കുന്ന 
തീയതികളിൽ ടി നിലയങ്ങളിൽ വച്ച് ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്നതാണ്. 


നിരതദ്രവ്യം 


- ലേല് സ്ഥലം 


ക്രമ 
നമ്പർ 


വാഹനത്തിന്റെ തരം 
രജിസ്റ്റർ നമ്പർ, മോഡൽ, 
സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം 


ലേല തീയതിയും 
സമയവും 


രൂപ് 


2000 


28 - 1- 2010 പകൽ 11 മണി 


വാട്ടർ ടെണ്ടർ കെ . എൽ. 01. 
ബി . 5143, ടാറ്റാ 1210, 1991 
മോഡൽ, കൂത്തുപറമ്പ് 


ഫയർ ആന്റ് 
റെ സ്റ്റേഷൻ, 
കൂത്തുപറമ്പ് 


2000 


28 - 1 - 2010 


വ 


2 


- 


ടി . 


ആംബുലൻസ് കെ . ബി . 
ടി. 8626. മഹീന്ദ്ര 1986 
മോഡൽ, കൂത്തുപറമ്പ് 
വാട്ടർ ടെണ്ടർ കെ . ബി . 
ടി. 8368. ലെയ്ലന്റ് 1984 
മോഡൽ, ഷൊർണ്ണൂർ 


3 


2000 


30 - 1- 2010 പകൽ 11.30 മണി 


ഫയർ ആന്റ് 
റെസ്ക് സ്റ്റേഷൻ, 
ഷൊർണ്ണൂർ 


Gaz . No. 46 / 2009 /DTP ( Fire Force ). 


38 


KERALA GAZETTE 


[PART III 


ലേല നിബന്ധനകൾ 


-- 1. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽക്കാണിച്ച തീയതികളിൽ ലേലസ്ഥലത്ത് ഹാജരായി ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിരതദ്രവ്യം അടച്ച് ടോക്കൺ വാങ്ങേണ്ടതാണ്. 
-- 2 . മേൽ കാണിച്ച വാഹനങ്ങൾ ടെണ്ടർവഴി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ സീൽ ചെയ്ത ടെണ്ടറുകൾ “ ഡിവിഷണൽ 
ഓഫീസർ, ഫയർ ആന്റ് റെസ്ക് സർവീസസ്, കോഴിക്കോട്- 18 ” എന്ന മേൽവിലാസത്തിൽ ടി വാഹനങ്ങൾക്ക് നിശ്ചയിച്ച 
ലേലത്തീയതിയുടെ രണ്ട് പ്രവർത്തി ദിവസം മുമ്പ് ഉച്ചയ്ക്ക് 3 മണിയ്ക്കകം ടി ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. ഓരോ 
വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം ടെണ്ടറുകൾ സമർപ്പിച്ചിരിക്കേണ്ടതാണ്. വെള്ളക്കടലാസ്സിൽ തയ്യാറാക്കിയ ടെണ്ടറിനോടൊപ്പം 
നിർദ്ദിഷ്ട തുകയ്ക്കുള്ള നിരതദ്രവ്യം “ ഡിവിഷണൽ ഓഫീസർ, ഫയർ ആന്റ് റെസ്ക് സർവീസസ്, കോഴിക്കോട്- 18 ” എന്ന 
പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് ( കോസ്സ് ചെയ്യാത്തത്) അടക്കം ചെയ്യേണ്ടതാണ്. ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കംചെയ്യാത്ത 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . ടെണ്ടറുകൾ അടങ്ങിയ കവറിനു മുകളിൽ എത് 
വാഹനത്തിനുവേണ്ടിയാണോ ടെണ്ടർ സമർപ്പിക്കുന്നത് ( വാഹനത്തിന്റെ നമ്പർ) പ്രസ്തുത വാഹനം ലേലം കൊള്ളുന്നതിനുള്ള 
ടെണ്ടർ എന്നും ടെണ്ടർ സമർപ്പിക്കുന്ന ആളുടെ പേരും വ്യക്ത മായി കവറിന് മുകളിൽ 
എഴുതിയിരിക്കണം. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
ടെണ്ടറുകൾ സമർപ്പിക്കുന്ന വ്യക്തികൾ പ്രസ്തുത വാഹനത്തിന്റെ ലേല സമയത്ത് ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതാണ്. 
ലേലസ്ഥലത്ത്ഹാജരാകാത്തവരുടെ ടെണ്ടർ പരിഗണിക്കുന്നതല്ല. 

3. ലേലം വിളി അവസാനിച്ചാൽ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ കൂടുതൽ തുക 
നിർദ്ദേശിച്ചിരിക്കുന്നത്, ആ തുക നിർദ്ദേശിച്ച വ്യക്തിക്ക് ഫയർ ആന്റ് റെസ്ക് സർവീസസ് കമാണ്ടന്റ് ജനറൽ അവർകളുടെ 
സ്ഥിരീകരണത്തിന് വിധേയമായി ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും പ്രസ്തുത വ്യക്തി ലേലം/ ടെണ്ടർ കൊണ്ട്തുകയുടെ 
പകുതി ( നിരതദ്രവ്യം ഉൾപ്പെടെ) ലേല സ്ഥലത്തുവച്ച് ഒടുക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഫയർ ആന്റ് 
റെസ്ക് സർവീസസ് കമാണ്ടന്റ് ജനറൽ അവർകളുടെ ഉത്തരവ് ലഭിച്ചാൽ പ്രസ്തുത വ്യക്തിയെ അറിയിക്കുന്നതും പ്രസ്തുത 
വ്യക്തി 7 ദിവസത്തിനകം ലേലത്തുകയുടെ ബാക്കിയും മുഴുവൻ ലേല തുകയ്ക്കുമുള്ള നിയമാനുസൃത വിൽപ്പന ( വാറ്റ്) 
നികുതിയും ഒടുക്കി സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. നിശ്ചിത ദിവസത്തിനകം 
വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ആയതിന് സംഭവിക്കുന്ന യാതൊരു കഷ്ടനഷ്ടങ്ങൾക്കും ഫയർ ആന്റ് റെസ്ക് സർവീസസ് 
വകുപ്പോ സർക്കാരോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

-- 4. ഏതെങ്കിലും കാരണവശാൽ ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ ഒടുക്കിയ തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്ന തും വാഹനം പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർലേലം ചെയ്യുന്നതിൽ വന്നുചേരാവുന്ന നഷ്ടം മുൻ ലേലക്കാരനിൽ നിന്നും റവന്യൂ റിക്കവറി ചട്ടങ്ങൾ പ്രകാരം 
ഈടാക്കുന്നതാണ്. എന്നാൽ, പുനർ ലേലത്തിൽ കൂടുതൽ തുക ലഭിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു അവകാശവും ആദ്യ 
ലേലക്കാരന് ഉണ്ടായിരിക്കുന്നതുമല്ല . 

- 5. ലേലത്തിൽപങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിക്കുന്നവരും മേൽപ്പറഞ്ഞ നിബന്ധനകൾഅതേപടി പാലിക്കേണ്ടതാണ്. 
താൽപ്പര്യമുള്ളവർക്ക് മേൽപ്പറഞ്ഞ വാഹനങ്ങൾ അതാതു ഫയർ ആന്റ് റെസ്ക് സ്റ്റേഷനുകളിലെ സ്റ്റേഷൻ ആഫീസറുടെ 
അനുമതിയോടെ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 

- 6. യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദു ചെയ്യുന്നതിനും ടെണ്ടറുകൾ 
അസ്ഥിരപ്പെടുത്തുന്നതിനും താഴെ ഒപ്പുവച്ചിരിക്കുന്ന ആഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതുമാണ്. 


ഫയർ ആന്റ് റെസ്ക് സർവീസസ്, 
ഡിവിഷണൽ ഓഫീസ്, മീഞ്ചന്ത, 


( ഒപ്പ്) 


കോഴിക്കോട്- 18. 


ഡിവിഷണൽ ഓഫീസർ. 


